Regn . No . KERBIL /2012/ 45073 
dated 5 -9 - 2012 with RNI 

Reg. No . രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 -14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNO 


കര 


രള സർക്ക 
NMENT OF 


മാർ 


F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


| 


| 15th October 2013 
2013 ഒക്ടോബർ 15 


THIRUVANANTHAPURAM , TUESDAY 


No. 1 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


23rd Aswina 1935 
1935 ആശ്വിനം 23 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 


വസ്തു വിൽപ്പന/ വാങ്ങൽ വിജ്ഞാപനം 


നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്നആക്ഷേപങ്ങളും, 
അഭി പാ യ ങ്ങളും യാതൊരു കാര ണ വ ശാലും 
പരിഗണിക്കുന്നതല്ലെന്നും ബോർഡിന്റെ അന്വേഷണത്തിന് വിധേ 
യ മാ യി മാത്രം അപേക്ഷ യിൽ അന്തിമ തീർപ്പ് 
കൽപ്പിക്കു ന്ന താ ണെന്നും ബന്ധ പ്പെട്ട എല്ലാ വ രെയും 
അറിയിക്കുന്നു . 


നമ്പർ സി2- 6068 / സി. ആർ. 

2013 സെപ്റ്റംബർ 4. 
കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 6068/RA നമ്പരായി 
രജിസ്റ്റർ ചെയ്തിട്ടുള്ള അങ്കമാലി ജുമാമസ്ജിദ് വക ആലുവ 
താലൂക്കിൽ അങ്കമാലി, കോതകുളങ്ങര സൗത്ത് വില്ലേജിൽ 
സർവെ 6 / 2 - ൽപ്പെട്ട 37.658 സെന്റ്, കോതമംഗലം 

താലൂക്കിൽ കടവൂർ വില്ലേജിൽ സർവ്വ 1022/1ഡി- ൽപ്പെട്ട 
- 50 സെന്റ്, എന്നീ വസ്തുക്കൾ വിൽപ്പന നടത്തുന്നതിനും 
വിൽപ്പന തുക ഉപയോഗിച്ച് വഖഫിനടുത്തുള്ള അങ്കമാലി 
വില്ലേ ജിൽ റീ - സർവെ 408/ 15 ( പ ഴ യ സർവെ 
230 / 10 ) - ൽ പെട്ട 03. 89 ആർ ( 9. 6 സെന്റ്) വസ് തു 
വാങ്ങുന്നതിനുമുള്ള അനുമതിക്കായി ജമാഅത്ത് സെക്രട്ടറി 
അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . ടി വസ്തു വിൽപ്പന / വാങ്ങൽ 
അനുവദിക്കുന്ന കാര്യത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപങ്ങളോ അഭിപ്രായങ്ങളോഉണ്ടെങ്കിൽ ആയത് ഈ 
വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തി 15 ദിവസങ്ങൾക്കകം ചീഫ് 
എക്സിക്യൂട്ടീവ് ഓഫീസർ, കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ്, വി. 

ഐ . പി . റോഡ്, കലൂർ, കൊച്ചി-17 എന്ന വിലാസത്തിൽ രേഖാ 
മൂലം ബോധിപ്പിക്കേണ്ടതാണ്. 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 
ഓഫീസ്, 
വി . ഐ . പി . റോഡ്, കലൂർ, 
കൊച്ചി. 


- ( ഒപ്പ്) 
ചീഫ് എക്സിക്യൂട്ടീവ് 

ഓഫീസർ. 


